Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 


© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 








കേരള ഗസററ്‌ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ.്രുവരി 23 
തിരുവനന്തപുരം, 








23rd February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 കുംഭം 11 8 
Vol. X Thiruvananthapuram, 110 Kumbham 1196 No. 
‘These! 1942 ഫാൽഗുനം 4 
മയ 4th Phalguna 1942 








PART 111 


Notifications by Heads of Departments 
Commissionerate of Land Revenue 





23rd Fes. 2021] COMMISSIONERATE OF LAND REVENUE 1426 
(33) ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
No. C2-11369/2020. 17th December 2020. നമ്പര്‍ ബന്ധ 
॥ി i. ള്‍ 
Notice is hereby given to all to whom it may ' ചയയ “ ae 5 
concern that V. Radha, Vadakkepat house, Mannur 4 സന്തോഷ, പി. മകന്‍ ae 
Mannur Village, Palakkad Taluk, Palakkad District has filed 3 സിന്ധു, പി. മകള്‍ 43 


an application to this office for legal heirship Certificate in 
respect of the legal heirs of her father Kesavankutty Nair, 
Vadakkepat house, Mannur Village, Palakkad Taluk, 
Palakkad District, Kerala State who expired on 14-6-1965. 
Enquiry conducted through the Village Officer Mannur 
has revealed that the following persons are the legal 
heirs of late Kesavankutty Nair. 


SCHEDULE 
Si. Name of the Relationship with Age 
No. legal heirs the deceased 
1 V. Radha Daughter 71 
2 V. Jayalakshmi 1 67 


Therefore it is proposed to issue a legal heirship 
certificate in favour of the above said members for 
receiving the claims. Objections, if any against the 
issuance of the said certificate should be filed in person 
before the Tahsildar, Palakkade within 30 days from the 
date of publication of this notice in the Kerala 
Government Gazatte. Belated application and those sent 
by post will not be considered at any level. 


Taluk Office, 
Palakkad. 


(Sd.) 
Tahsildar. 





Pattambi Taluk 
പരസ്യം 


() 


നമ്പര്‍ സി2-6731/2020. 2020 ഒക്ടോബര്‍ 21. 


പട്ടാമ്പി താലൂക്ക്‌, വല്ലപ്പുഴ വില്ലേജ്‌, ചൂരക്കോട്‌ 
എന്നവര്‍ 
21-12-2019-90 തീയതി മരണപ്പെട്ടിട്ടുള്ളതാണ്‌. ടിയാളുടെ 


പാറക്കാട്ട്‌ വീട്ടില്‍ സരസ്വതി അമ്മ, പി. 


അവകാശികള്‍ക്ക്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കിട്ടേണ്ടതിലേക്കായി പരേതയുടെ മകന്‍ സന്തോഷ്‌, all, 
പാറക്കാട്ട്‌ വീട്‌, ചൂരക്കോട്‌, വല്ലപ്പുഴ എന്നയാള്‍ സമര്‍പ്പിച്ച 
അപേക്ഷയെക്കുറിച്ച്‌ അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവര്‍ മാര്തമാണ്‌ പരേതയുടെ നിയമാനുസൃതമായ 
അവകാശികള്‍ എന്നു കാണുന്നതിനാല്‍ അവരെ മാഠ്രതം 
അവകാശികളായി കാണിച്ചു കൊണ്ട്‌ ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസ്റ്റില്‍ പരസ്യപ്പെടുത്തിയ തീയതി 
മൂതല്‍ 30 ഈ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. 


ദിവസത്തിനകം ഓഫീസില്‍ 


തപാല്‍ മാര്‍ഗ്ഗമോ, നിശ്ചിത കാലാവധിക്കുശേഷമോ 
സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


140 


(2) 


നമ്പര്‍ സി2-7639/2020. 2020 ഒക്ടോബര്‍ 21. 


പട്ടാമ്പി താലൂക്ക്‌, കപ്പൂര്‍ വില്ലേജ്‌, കൊള്ളനൂര്‍ താവഴി 
വീട്ടില്‍ അശോക കുമാര്‍ എന്നയാള്‍ 15-8-2020-00 തീയതി 
മരണപ്പെടടിട്ടുള്ളതാണ്‌. ടിയാന്റെ അവകാശികള്‍ക്ക്‌ അനന്തരാവ 
കാശ സര്‍ട്ടിഫിക്കറ്റ്‌ കിട്ടേണ്ടതിലേക്കായി പരേതന്റെ ഭാര്യ 
നിഷ, എ. പി., താവഴി വീട്‌, കൊള്ളനൂര്‍, കപ്പൂര്‍ എന്നവര്‍ 
സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ അന്വേഷണം നടത്തിയതില്‍ 
താഴെ പറയുന്നവര്‍ മാധ്രമാണ്‌ പരേതന്റെ നിയമാനുസൃതമായ 
അവകാശികള്‍ എന്നു കാണുന്നതിനാല്‍ അവരെ മാര്രം അവ 
കാശികളായി കാണിച്ചുകൊണ്ട്‌ ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നത്‌ 
സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവ 
സത്തിനകം ഈ ഓഫീസില്‍ ഹാജരായി രേഖാമൂലം 
ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. തപാല്‍ 
മാര്‍ഗ്ഗമോ, നിശ്ചിത കാലാവധിക്കുശേഷമോ സമര്‍പ്പിക്ക 
പ്പെടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 നിഷ, എ. പി. ഭാര്യ 38 
2 അശ്വനി, ടി. വി. മകള്‍ 22 
3 അനിരുദ്ധന്‍, ടി. വി. മകന്‍ 19 
4 തങ്കം മാതാവ്‌ 71 


(3) 


നമ്പര്‍ സി2-7727/2020. 2020 ഒക്ടോബര്‍ 21. 


പട്ടാമ്പി താലുക്ക്‌, പട്ടാമ്പി വില്ലേജ്‌, പട്ടാമ്പി കുറുപ്പന്‍ തൊടി 
വീട്ടില്‍ കെ. ടി. മുസ്തഫ എന്നയാള്‍ 9-2-2020-ാം തീയതി 
മരണപ്പെടിട്ടുള്ളതാണ്‌. ടിയാന്റെ അവകാശികള്‍ക്ക്‌ അനന്തരാവ 
കാശ സര്‍ട്ടിഫിക്കറ്റ്‌ കിട്ടേണ്ടതിലേക്കായി പരേതന്റെ ഭാര്യ 
ഫാത്തിമ, കുറുപ്പന്‍ തൊടി വീട്‌, പട്ടാമ്പി എന്നവര്‍ സമര്‍പ്പിച്ച 
അപേക്ഷയെക്കുറിച്ച്‌ അന്വേഷണം നടത്തിയതില്‍ താഴെ പറയൂ 
ന്നവര്‍ മാത്രമാണ്‌ പരേതന്റെ നിയമാനുസൃതമായ അവകാശികള്‍ 
എന്നു കാണുന്നതിനാല്‍ അവരെ മാര്രം അവകാശികളായി 
കാണിച്ചുകൊണ്ട്‌ ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ 
പരസ്യപ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ 
ഓഫീസില്‍ ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ട 
താണ്‌. തപാല്‍ മാര്‍ഗ്ഗമോ, നിശ്ചിത കാലാവധിക്കുശേഷമോ 
സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഫാത്തിമ ഭാര്യ 61 
2 അബ്ദുല്‍ നാസര്‍, കെ. ടി. മകന്‍ 47 
3 ഫൈസല്‍, കെ. ടി. [ഴി 45 
4 ഹക്കീം, കെ. ടി. [ഴി 37 
5 സമീറ മകള്‍ 42 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1427 





(4) 


നമ്പര്‍ സി2-7838/2020. 2020 ഒക്ടോബര്‍ 21. 


പട്ടാമ്പി താലൂക്ക്‌, കൊപ്പം വില്ലേജ്‌, ആമയൂര്‍ 
കല്ലിടുമ്പില്‍ തെക്കേതില്‍ വീട്ടില്‍ ദേവദാസ്‌, കെ. ടി. 
എന്നയാള്‍ 21-5-2019-90 തീയതി മരണപ്പെട്ടിട്ടുള്ളതാണ്‌. 
ടിയാന്റെ അവകാശികള്‍ക്ക്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കിട്ടേണ്ടതിലേക്കായി പരേതന്റെ ഭാര്യ അജിത, കല്ലിടുമ്പില്‍ 
തെക്കേതില്‍, ആമയൂര്‍ എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയെ 
ക്കുറിച്ച്‌ അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ മാത്ര 
മാണ്‌ പരേതന്റെ നിയമാനുസൃതമായ അവകാശികള്‍ എന്നു 
കാണുന്നതിനാല്‍ അവരെ മാത്രം അവകാശികളായി കാണിച്ചു 
കൊണ്ട്‌ ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ 
പരസൃപ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ ഹാജരായി രേഖാമുലം ആക്ഷേപം 
തെളിയിക്കേണ്ടതാണ്‌. തപാല്‍ മാര്‍ഗ്ഗമോ, നിശ്ചിത കാലാവധി 
ക്കുശേഷമോ സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ ന്വീകരിക്കുന്നതല്ല. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അജിത ഭാര്യ 42 
2 ദിവ്യദാസ്‌ മകള്‍ 21 
3 നിഖില്‍ദാസ്‌ മകന്‍ 17 
4 പാറുക്കുട്ടി മാതാവ്‌ 84 


(5) 


നമ്പര്‍ സി2-7902/2020. 2020 ഒക്ടോബര്‍ 21. 


പട്ടാമ്പി താലൂക്ക്‌, ചാലിശ്ശേരി വില്ലേജ്‌, ചാലിശ്ശേരി 
പൊട്ടംകുളങ്ങര പപയാഗ വീട്ടില്‍ ജനാര്‍ദ്ദനന്‍, പി. കെ. 
എന്നയാള്‍ 23-8-2020-00 തീയതി മരണപ്പപെട്ടിട്ടുള്ള താണ്‌. 
ടിയാന്റെ അവകാശികള്‍ക്ക്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കിട്ടേണ്ടതിലേക്കായി പരേതന്റെ ഭാരൃ അംബുജാക്ഷി, 
പൊട്ടംകുളങ്ങര പ്രയാഗ, ചാലിശ്ശേരി എന്നവര്‍ സമര്‍പ്പിച്ച 
അപേക്ഷയെക്കുറിച്ച്‌ അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവര്‍ മാ്രമാണ്‌ പരേതന്റെ നിയമാനുസൃതമായ 
അവകാശികള്‍ എന്നു കാണുന്നതിനാല്‍ അവരെ മാഠ്രതം 
അവകാശികളായി കാണിച്ചു കൊണ്ട്‌ ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തിയ തീയതി മുതല്‍ 30 
ദിവസത്തിനകം ഈ ഓഫീസില്‍ ഹാജരായി രേഖാമൂലം 
ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. തപാല്‍ മാര്‍ഗ്ഗമോ, നിശ്ചിത 
കാലാവധിക്കുശേഷമോ സമര്‍പ്പിക്ക പ്പെടുന്ന അപേക്ഷകള്‍ 
സ്വീകരിക്കുന്നതല്ല. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അംബുജാക്ഷി, കെ. ഭാര്യ 77 
2 സ്മിത, പി. ജെ. മകള്‍ 48 
3 വിനിത, പി. ജെ. [ഴി 45 


(6) 


No. C2-6909/2020. 21st October 2020. 


Notice is hereby given to all to whom it may 
concern that V. R. Gopinath Menon, Flat No. 304, 
Prince Vaibhav Co-op. housing Society, Subhash Nagar 
Road, Bhandup (Nahur West), Mumbai has filed an 
application before this office for the issuance of a 
legal heirship certificate in respect of the legal heirs of his 
mother Sarada Amma, Pathayapurakkal, Pattithara Village, 


Gaz. No.8/2021/DTP (CLR). 


141 


Pattambi Taluk, Palakkad District, Kerala State who died 
on 4-9-2012. Enquiry conducted through the Village 
Officer, Pattithara reveals that the undermentioned are the 
legal heirs of the deceased. 


SCHEDULE 
Si. Name of the Relationship with Age 
No. legal heirs the deceased 
1 V. R. Gopinath Menon Son 62. 
2 Rema Menon Daughter 65 


It is proposed to issue a legal heirship certificate in 
favour of the above said members. Objections, if any 
against the issuance of the said certificate should be filed 
in person before the undersigned within 30 days from the 
date of publication of this notice in the Kerala 
Government Gazatte. Those sent by post or filed after the 
stipulated time will not be considered at any level. 


(7) 


No. C2-7894/2020. 21st October 2020. 


Notice is hereby given to all to whom it may 
concern Deepak, Moorkkath Padi, Pallippuram, Parudur 
Village, Pattambi Taluk, Palakkad District, Kerala has filed 
an application before this office for the issuance of a 
legal heirship certificate in respect of the legal heirs of his 
father Balakrishnan, Moorkkath Padi, Pallippuram, Parudur 
Village, Pattambi Taluk, Palakkad District, Kerala State who 
died on 21-1-2020. Enquiry conducted through the Village 
Officer, Parudur reveals that the undermentioned are the 
legal heirs of the deceased. 


SCHEDULE 
Si. Name of the Relationship with Age 
No. legal heirs the deceased 
1 Rathnavalli Wife 52. 
2 Deepa Daughter 32 
3 Deepak Son 30 
4 Disha Daughter 27 


It is proposed to issue a legal heirship certificate in 
favour of the above said members. Objections, if any 
against the issuance of the said certificate should be filed 
in person before the undersigned within 30 days from the 
date of publication of this notice in the Kerala Gazatte. 
Belated applications and those sent by post will not be 
considered at any level. 


Taluk Office, 
Pattambi. 


(Sd.) 
Tahsildar. 


